Kerala Gazetto No. 26 dated 26th June 2007 . 
PART 1 


Section iv 


GOVERNMENT OF KERALA 
Home (SSB ) Department 

NOTIFICATION 


G . O . (Ms.) No. 39 / 2007/Home . 

Daled, Thiruvananthapuram , 28th February 2007 . 
S. R . O . No. 560 /2007. - WHEREAS, the place specified in the 
Schedule below is of vital importance to the country ; 

AND WHEREAS, information with respect thereto , or the destruction 
or obstruction thereof, or interference therewith , would be useful to 
аn сделу ; 

Now , THEREFORE , in exercise of the powers conferred by sub -clause (d ) 
of clause (8 ) of section 2 of the Official Secrets Act, 1923 (Central 
Act 19 of 1923) , read with Notification S . O . No . 1285 dated the 4th 
May, 1963 of the Ministry of Home Affairs, Government of India , the 
Government of Kerala hereby declare che place specified in the 
Schedule below to be a " prohibited place for the purpose of the 
said Act and direct that a copy of this notification, both in English 
and Malayalam languages , be affixed to the said place . 


Name of Installation 


Location 
Survey Number 
Aroa 
Village 
Talula 
District 
Police Station 

G . 286 /2007/G . 


SCHEDULE 
: K . S . E . B. 66 KV Sub Station, 

Mala . 
Kuruvilassery , Mala . 

403/6 , 404 /4 
; 1.2260 Hectares 

Kuruvilassery 

Mukundapuram 
, Thrissur 

Mala 


BOUNDARIES 


East 


South 


: (1 ) Private Pathway owned by 

Smt. Vazhappilly Varghese Moly w /o 
Vazhappilly Varghese and Dr. Clement, 

Kalliyath -Sy . No. 404/3 , 8392 
( 2 ) Property owned by Dr. Clement, 

Kalliyath , Sy. No. 393. 
: (1) Puramboku Pond, Sy . No. 402. 

(2 ) Puramboku Waterway, Sy . No. 403 /2 . 
(1 ) Private Road owned by M /s. Holy 

Grace Academyand others , Sy. Nos . 

403/ 1 & 404 /1 
(2 ) Property owned by Shri Pulikkal 

Kandankoran Velayudhan, Sy . No . 
403 /5 . 

Plavinury -Kottamury Road situated 
in No. 58 Pallipuram Village, 


West 


North 


By order of theGovernor, 


K . K . RAMANI, 
Additional Secretary to Government. 


Explanatory Note 
( This does not form part of the notification , but is intended 
to indicate its general purport .) 

It is considered necessary that the place montioned in the 
Schodule to the above notification , namely , the 65 KV Sub Station 
of the Kerala State Electricity Board at Mala in Thrissur 
District should be declared as a " prohibited place under the Official 
Secrets Act, 1923 , as the installation place is of vital importance to 
the country . 

This notification is intended to achieve the above object. 


കേരള സർക്കാർ 
ആ ഭ്യന്തര (എസ്. എസ്. ബി . വകുപ്പ 


വിജ്ഞാപനം 


- സ് . ഉ. ( എം .എസ് .) നമ്പർ 39 2017 ആഭ്യന്തരം, 

-- തിരുവനന്തപുരം, 2007 ഫെബ്രുവരി 28. 
- എസ്, ആർ, 6, നമ്പർ 560/ 2007 . - താഴെ പട്ടികയിൽ വ്യക്തമായി 
എടുത്തുപറഞ്ഞിട്ടുളള സ്ഥലം രാജ്യത്തിന് പരമ പ്രധാനമായതിനാല്യം; 

അതിനെ സംബന്ധിച്ചുളള വിവരമോ അ തിൻ നശീകരണമോ, 
തടസ്സപ്പെടുത്തലോ അല്ലെങ്കിൽ അതിൻമേലുളള ഇടപെടലോ ഒരു 
ശതുവിന് പ്രയോജനകരമായിരിക്കുമെന്നതിനാലും ; 


ഇപ്പോഠം. അതിനാൽ, 1923- ലെ ഔദ്യോഗിക രഹസ്യങ്ങൾ, ആക്ററ് 
(1923- ലെ 19 -ാം കേ ന്ദ ആകം ററ - ലെ 2 -ാം വകുപ്പ്( 8) എം ഖണ്ഡം ( ഡി ) 
ഉപഖണ°( ഡവും ( മാ ര സർക്കാരിന്റെ ആ ഭ്യന്തര കാര്യ മന്ത്രാലയത്തിൻറ 
1963 മേയ് 4-- 09 (9) (ഗീയിലെ എസ , ഒ, 1285 -ാം നമ്പർ വിജ ഞാപനവും 
കുട്ടിപ്പായിച്ച പ്രകാരം, നൽകപ്പെട്ട അധികാരങ്ങം വിനിയോഗിച്ചു. കേരള 
സർക്കാർ, താഴെ പി ക യി ൽ വ്യക്തമായി എടുത്തു .. ഞ്ഞിട്ടുളള സ്ഥലം 
( പ്രസ്തുത ആക മറീന്റെ ആവശ്യത്തിലേക്കായി ഒരു നിരോധിത 
സ്ഥലം ആയി ഇതിനാൽ പ്രഖ്യാപിക്കുകയും ഈ വിജഞാപനത്തിന്റെ 
| ഇം ീഷിലും മർയാളത്തിലുമുളള ഓരോ പകർപ്പ് പ്രസ്തുത സ്ഥലത്ത 
പതിച്ചിരി കാണാമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു . 


യന്താപകരണ സ്ഥാപന : കെ . എസ്. ഇ . ബീ , 66 കെ . വി 
- ത്തിന്റെ പര 

സബ് സ്റേറഷൻ, മാള , 
സ മാനം 

: കുരുവിലശ്ശേരി, മാള 
സർവ്വേ നമ്പർ 

403/ 6, 404 4 . 
വിസ തീർണ്ണം 

: 1 ,2260 ഹെക്ട ർ 
വില്ലേ ? 

: കുരുവിലം ശരീ, 
താലൂക്ക് 

മുകുന്ദപുരം 
ജില്ല 

- തൃശ്ശൂ ർ, 
പോലീസ് സ്റേറഷൻ : മാള , 


അതിരുകൾ 


കിഴക്ക 


തെ 


- : (1 ) സർവ്വ നമ്പർ 403j3, 8992- ലെ 

വാഴപ്പിളളി വർഗ ഗീസ് മാത 
വാഴപ്പിളളി വർഗ്ഗീസ് മോളി 
യു 4 5 യ പ • കളളിയത്ത് 
ഡേ , കളമൻറീന്റെയും വക 

സ്വകാര്യ വഴി. 
| (2 ) സർവേ നമ്പർ 993- ലെ 

കള്ളിയത്ത് ഡാ : കമൻറ് 

വക വസ്തു , 
: (1) സർവ്വേ നമ്പർ 402 . 

പുറമ്പോക്കും കുളം, 
സർവെ നമ്പർ 4032- ലെ 
പുറമ്പോക്ക് തോട്, 
സർവ്വ നമ്പർ403/ 1, 4041- ല 
മെസ്സേഴ് സ് ( ഹാളി ഗസ് 
- അക്കാഡമിയും മുതൽ പേരും 
വക സ്വകാര്യ റോഡ്. 
നമ്പർ58 പളളിപ്പുറംവില്ലേജി ൽ 
സ്ഥിതിചെയ്യുന്ന പ്ളാവു 
മുറി. കോട്ടമുറി റോഡ്. 


പടിഞ്ഞാറ 


വടക്ക 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം, 

- കെ , കെ , രമണി, 
- ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി, 


വീശദീകരണക്കുറിപ്പ് 
- ( മത വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല , എന്നാൽ അതിന്റെ പാ 
- ഉദ°ദേശ്യം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുളളതാകുന്നു .) 

-- മേൽപ്പറഞ്ഞ വിaa ഞാപനത്തിന്റെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലം, 
-- അതായത്, ആശ ശുർ ജില്ലയിലെ മാളയിലുള്ള കേരള സംസ്ഥാന 
വിദ്യുച്ഛക് തി ബാർഡിന്റൊ 66 കെ . വി . സബ് സ റോഷൻ, രാജ്യ 
- അഞ്ചിനം പാമ പ്രധാനമായ സ്ഥലമാകയാൽ, 1923 - ലെ ഒൗദ്യോഗിക 
രഹസ്യങ്ങൾ ആക്റ " ( പകാരം നിരോധിത സ്ഥലം " ആയി പര്യാപി 
- ക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു . 

-- 2 ൽ പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന്മുjശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
-- വിജ്ഞാപനം, 


